O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part III 


Revenue Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7817 


L A Notifications and Declarations 


KOLLAM DISTRICT 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 13 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 
നമ്പർ ഡി1-215 2021 . 

2021 സെപ്റ്റംബർ 15 . 
1. താഴെ പറയുന്ന പ്രദേശങ്ങളിലെ റീസർവ്വേ ജോലികൾ പൂർത്തിയായിരിക്കുന്നതായി 1961 - ലെ 
കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ ( 1961 - ലെ 37 -ാം ആക്ട് ) 13 -ാം വകുപ്പ് പ്രകാരം 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയിലെ 
ഡികിമൂലമോ , 2007 - ലെ ഭേദഗതി ആക്ട് 29 പ്രകാരം സെക്ഷൻ 13 എ അനുസരിച്ച് ജില്ലാ കളക്ടറുടെ 
ഉത്തരവ് പ്രകാരമോ , ഇതിനാൽ പരസ്യം ചെയ്യുന്ന റീസർവ്വേ റിക്കാർഡുകൾ ഭേദഗതി 
ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ റീസർവ്വേ റിക്കാർഡുകൾ അതിൽ നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും , രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് 
എന്നുള്ളതിന്റെ തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ് . 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


കൊല്ലം 


ജില്ല 
താലൂക്ക് 
വില്ലേജ് 


പുനലൂർ 


ചണ്ണപ്പേട്ട് 


ബ്ലോക്ക് നമ്പർ 


സർവ്വേ നമ്പർ 


36 


1 മുതൽ 395 വരെ 


No. D1-215 / 2021 . 

15th September 2021 . 
1. It is hereby notified under section 13 of the Kerala Survey and Boundaries Act , 1961 
( Act 37 of 1961 ) that the Survey of the undermentioned areas are now compleated . 

2. Unless the survey hereby notified is modified by a Decree of Civil Court under the provision 
of section 14 of the said Act or as per order of District Collector under Section 13 ( A ) of the 
amendment Act 29 of 2007 , the records of the Survey shall be conclusive proof that the boundaries 
determined and recorded there in have correctly determined and recorded . 


2 


Particulars of the Area 


District 


Kollam 


Taluk 


Punalur 


Village 


Channapetta 


Block Number Survey Number 


36 


1 to 395 


Office of the Assistant Director , 


( Sd . ) 
Assistant Director . 


Resurvey , Kollam . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7818 


KERALA GAZETTE 


Part III 


FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ ; ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -6413 / 2019 . 


2021 ആഗസ്റ്റ് 17 . 


11 -2 -2019-50 


വിഷയം : -ഭൂമിയുടെ ന്യായ വില - പു നലൂർ സബ് ഡിവിഷൻ - പത്തനാപുരം താലൂക്ക് , 

പത്തനാപുരം വില്ലേജ് -അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന ; ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 
( 2 ) ബഹു . ലാൻ ഡ് റ വന കമ്മീ ഷണറു ടെ 

തീയ തി യില 
എൽ . എ3-54647 -ാം നമ്പർ പരിപത്രം . 
( 3 ) പത്തനാപുരം വില്ലേജിൽ ടി മുറിയിൽ കണ്ടകുളത്ത് വീട്ടിൽ ശ്രീ സി . എ . ശാമുവേൽ 

സമർപ്പിച്ച അപേക്ഷ . 
( 4 ) പത്തനാപുരം തഹശീൽദാരുടെ 13-1-2021 -ാം തീയതിയിലെ ബി5-8193 / 2019 നമ്പർ 

റിപ്പോർട്ട് . 
ഭൂമി യുടെ ന്യായ വില നിർണ്ണ യിച്ചു കൊണ്ട് 

കൊണ്ട് സർക്കാർ പുറ പ്പെ ടു വിച്ച് 6 -3 - 2010 - ലെ 
വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തുവിന്റെ 
ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള 
ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും അവയ്ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം 
ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം 
ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ 
വന്നുചേർന്ന അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് , സർ / 6-3-2010 - ല 

പുനർ 

പുനർ 
താലൂക്ക് ബ്ലോക്ക് സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ . 
നമ്പർ വിലയും 

ഒന്നിന് 
₹ 


പത്തനാ 


443/1/3/2 


25,000 


പുരം 


സി . എ . ശാമുവേൽ പത്തനാ 
S / o എബ്രഹാം , 

പുരം 
കണ്ടംകുളത്ത് വീട് , 
വടശ്ശേരിക്കര , 
പത്തനംതിട്ട 


Residential 

Plot with 
Panchayath 
Road Access 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7819 


( 2 ) 


നമ്പർ എഫ് -5458 2021 . 


2021 ആഗസ്റ്റ് 17 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - പത്തനാപുരം താലൂക്ക് , പട്ടാഴി 

വില്ലേജ് - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ ചട്ടം 5 ( 4 ) . 


( 2 ) ബഹു . 


ലാൻ ഡ് 


റ വന്യ 


കമ്മീഷണറുടെ 


11 -2 -2019-00 


തീയ തി യിലെ 


എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 


( 3 ) പേരൂർക്കട വില്ലേജിൽ തിരുവാതിര വീട്ടിൽ ശ്രീമതി . സുഭദ്ര സമർപ്പിച്ച അപേക്ഷ . 


( 4 ) പത്തനാപുരം തഹശീൽദാരുടെ 25-6-2021 തീയതിയിലെ ബി6-326112021 നമ്പർ 


റിപ്പോർട്ടുകൾ . 


ഭൂമി യുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറ പ്പെ ടു വിച്ച് 6 -3 - 2010 - ലെ 
വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തു വിന്റെ 
ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള 
ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും അവയ്ക്ക് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം 
ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം 


ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ 
വന്നുചേർന്ന അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 


പേരും 


മേൽവിലാസവും 


വില്ലേജ് , സർ / 6-3-2010 - ല 

പുനർ 

പുനർ 
താലൂക്ക് ബ്ലോക്ക് 

സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ . 
നമ്പർ വിലയും 

ഒന്നിന് 
₹ 


ശ്രീമതി സുഭദ്ര , 


Govt . Property 


Residential 


13,000 


പത്തനാ പട്ടാഴി 

റീസർവെ 
പുരം ബ്ലോക്ക് 04 130/24 


തിരുവാതിര , 


Plot with 


കീഴിക്കോണം , 


Corp / Mun / Panch 


Road Access 


പേരൂർക്കട വില്ലേജ് , 
തിരുവനന്തപുരം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7820 


KERALA GAZETTE 


Part III 


( 3 ) 


നമ്പർ എഫ് -5476,2021 എൽഡിസ് . 


2020 ആഗസ്റ്റ് 31 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ -പത്തനാപുരം താലൂക്ക് , വിളക്കുടി 

വില്ലേജ് - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ ചട്ടം 5 ( 4 ) . 
( 2 ) ബഹു . 

ലാൻഡ് 

റ വന്യ കമ്മീഷണറുടെ 11 -2 -2019-20 തീയ തി യില 
എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം , 
( 3 ) വിള ക്കുടി വില്ലേ ജിൽ കാര്യം മുറി യിൽ ആഞ്ഞി ലി വിള പുത്തൻ വീട്ടിൽ 

ശ്രീ . ബദറുദ്ദീൻ സമർപ്പിച്ച അപേക്ഷ . 
( 4 ) പത്തനാപുരം തഹശീൽദാരുടെ 14-7-2021 , 18-8-2021 തീയതികളിലെ ബി6-2727 2021 

നമ്പർ റിപ്പോർട്ട് . 


ഭൂമി യുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടു വിച്ച 6 -3 - 2010 - ലെ 
വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തുവിന്റെ 
ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കു 
ന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള 
ശരി യായ ക്ലാസി ഫിക്കേ ഷൻ ചേർത്തും അവ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം 
ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം 
ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ 
വന്നുചേർന്ന അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ലെ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് , സർവ്വ 

പുനർ 

പുനർ 
താലൂക്ക് ബ്ലോക്ക് റീ സർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച് 
നമ്പർ 

സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ . 
ഡിവിഷൻ വിലയും 

ഒന്നിന് 


നമ്പർ 


₹ 


പത്തനാ 


വിളക്കുടി 156/1/1/174 


Govt . Property 


Residential 


25,000 


പുരം 


Plot with 


ശ്രീ . ബദറുദ്ദീൻ , 
ആഞ്ഞിലി വിള 
പുത്തൻ വീട് , 
കാര്യറ , വിളക്കുടി 


Corp / Mun / Panch 

Road Access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7821 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാകളക്ടറുടെ നടപടികമം 
( ഹാജർ : ഡോ . ദിവ്യ എസ് . അയ്യർ ഐ . എ . എസ് . ) 


: 


നമ്പർ സി11-283374 ; 2021 . 


2021 ആഗസ്റ്റ് 12 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ മെഴു വേലി 

വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 -ൽ റീസർവെ നമ്പർ 92 17 , 92 { 29 എന്നിവയിൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) കോഴ ഞ്ച രി താലൂക്കിൽ മെഴു വേലി വില്ലേ ജിൽ വള്ളി ക്കു ന്നിൽ വീട്ടിൽ 

ശ്രീ ഗോപാലകൃഷ്ണപിള്ള സമർപ്പിച്ച അപേക്ഷ . 
( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 8-3-2021 - ലെ 6978 2020 { സി 3 നമ്പർ 

റിപ്പോർട്ട് . 


- 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ 
റീസർവെ നമ്പർ 92 { 17 , 92 { 29 എന്നി വയിൽപ്പെട്ട ഭൂമി യുടെ ന്യായ വില നിശ്ച യി ച്ചത് 
പുനർ നിർണ്ണയിക്കണ മെന്ന് കാണിച്ചു കൊണ്ട് സൂചന ( 1 ) പ്രകാരം വള്ളി ക്കു ന്നിൽ വീട്ടിൽ 
ശ്രീ . ഗോപാലകൃഷ്ണപിള്ള സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . അപേക്ഷകന്റെ കൈവശം 92 { 17 - ൽ 09.70 ആർ , 92124 - ൽ 12.25 ആർ 
എന്നിങ്ങനെ സ്ഥലങ്ങൾ ഉള്ളതാണ് . അപേക്ഷാസ്ഥലങ്ങളായ 92 { 17 - ന് ആർ ഒന്നിന് ? 1,41,000 , 92124 - ന് 
ആർ ഒന്നിന് ? 1,10,000 , 2010 - ലെ ന്യായവില രജിസ്റ്റർ പ്രകാരം നിശ്ചയിച്ചു വന്നിട്ടുള്ളതാണ് . റീസർവെ 
നമ്പർ 92/24 എന്നത് കോഴഞ്ചേരി തഹശീൽദാരുടെ ( ഭൂരേഖ ) 30-9-2021 - ലെ ഉത്തരവുപ്രകാരം റീസർവെ 
92 { 29 - ൽ 12.25 ആർ സ്ഥലം എന്ന് മാറ്റം വരുത്തിയിട്ടുള്ളതാണ് . 


അപേക്ഷാസ്ഥലം മെഴുവേലി വില്ലേജിൽ നെടിയകാലാ - പവഴി റോഡിൽ ഇടതു വശത്തേക്കു 
പോകുന്ന പഞ്ചായത്തുവഴി 200 മീറ്റർ ചെല്ലുമ്പോൾ വലതു വശത്തേക്കു പോകുന്ന പുതിയതായി 
വെട്ടിയ വഴിയും നടവരമ്പുമായുള്ള സ്ഥലത്തിന്റെ തെക്കുഭാഗത്തു സ്ഥിതി ചെയ്യുന്നു . അപേക്ഷാസ്ഥലം 
( പധാന ജംഗ് ഷ നിൽ നിന്നും മാറി ഉള്ളിലായി മല മ്പ ദേ ശത്തു സ്ഥിതി ചെയ്യു ന്നതും വഴി 
സൗകര്യം കുറഞ്ഞതുമാണെന്ന് സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . 


ഉത്തരവ് 


- 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ 
റീസർവ്വ നമ്പർ 92/17 , 92/29 എന്നിവയിൽപ്പെട്ട സ്ഥലങ്ങൾ Residential plot without Road access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 40,000 ആയി ന്യായ വില പുനർ നിർണ്ണയിച്ച് 


ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 -11 -2014 പ്രകാരം 2010 - ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 { 2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 
10 % വർദ്ധനവും 30-4-2019 - ലെ ജി . ഒ . ( പി ) 70 / 2017 / റ്റി.ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 
31 -3-2020 - ലെ ജി . ഒ . ( പി ) 47/2020 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധ നവും കൂടി 
പുനർനിർണ്ണയിച്ച് ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7822 


KERALA GAZETTE 


Part III 


FORM ' C ' 


NOTIFICATION 


s 


No. C11-283374 / 2021 . 

1 2th A tugust 2021 . 
Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 
No. 92/17 , 92/29 Block No. 07 , Mezhuveli Village , Kozhancherry Taluk of the Pathanamthitta District 
is hereby the fixed finally as shown in the scheduled hereto . 


SCHEDULE 


.. 


7 


92 


17 


Pathanamthitta 


Kozhencherry 


Mezhuveli 


Panchayat 


Residential Plot without Road access 


1 , 10,000 


? 40,000 


Pathanamthitta 


Kozhencherry 


7 


92 


Residential Plot without Road access 


29 


Mezhuveli 


Panchayat 


? 1 , 10,000 


* 40,000 


( 2 ) 


നമ്പർ സി11-234596,2021 , 


2021 സെപ്റ്റംബർ 9 . 


വിഷയം : -ഭൂമി യുടെ ന്യായ വില പുനർ നിർണ്ണ യം - കോഴ ഞ്ചേരി താലൂക്കിൽ കുള നട 

വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 05 - ൽ റീസർവെ നമ്പർ 165 / 13 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില 

പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 
സൂചന :-( 1 ) അടൂർ താലൂക്കിൽ കുരമ്പാല വില്ലേജിൽ ദീപ്തി ഭവനിൽ ശ്രീ . ബിജു , വി . 

സമർപ്പിച്ച അപേക്ഷ . 

( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 8420,2019 സി 3 നമ്പർ റിപ്പോർട്ട് . 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 05 - ൽ 
റീസർവ്വ നമ്പർ 165 / 13 - ൽപ്പെട്ട ഭൂമി യുടെ ന്യായ വില നിശ്ചയിച്ചത് പുനർ നിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം അടൂർ താലൂക്കിൽ കുരമ്പാല വില്ലേജിൽ ദീപ്തി ഭവനിൽ 
ശീ ബിജു , വി . സമർപ്പിച്ച അപേക്ഷ യിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 05 - ൽ 
റീസർവ്വേ നമ്പർ 165 13 - ൽപ്പെട്ട 8.00 ആർ പുരയിടം 3849 നമ്പർ തണ്ടപ്പേർ പ്രകാരം അപേക്ഷകനായ 
ശ്രീ . ബിജു , വി.യുടെയും ടിയാന്റെ ഭാര്യ സുധയുടെയും ഉടമസ്ഥതയിലാണ് . അപേക്ഷാസ്ഥലത്തിന് ആർ 
ഒന്നിന് ? 1,00,000 ( ഒരു ലക്ഷം രൂപ ) 2010 - ലെ ന്യായവില രജിസ്റ്റർ പ്രകാരം നിശ്ചയിച്ചു വന്നിട്ടുള്ളതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7823 


അപേക്ഷാസ്ഥലം കുളനട വില്ലേജിൽ കുളനട - ആറൻമുള റോഡിൽ പുന്നക്കുളഞ്ഞി ജംഗ്ഷനിൽ 
നിന്നും 200 മീറ്റർ വടക്ക് പറയങ്കര ജംഗ്ഷനിൽ നിന്നും കിഴക്കുമാറി വടക്കോട്ടായി കടന്നു പോകുന്ന 
തിരുവാഭരണ പാതയിലൂടെ അരക്കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ നിന്നും മൂന്നു മീറ്ററിനു താഴെ മാത്രം 
വീതിയുള്ള കോൺക്രീറ്റ് വഴി യുടെ വടക്കു ചേർന്നു സ്ഥിതി ചെയ്യുന്നു . അപേക്ഷാ സ്ഥലം തട്ടു 
തട്ടു ക ളായി ചരിവും താഴ്ച്ചയും ഉള്ള തി നാൽ പാർപ്പിട സൗക ര്യ ത്തിന് അനു യോജ്യമല്ലാത്ത 
ഭൂവിഭാഗത്തിൽപ്പെട്ടതാകുന്നുവെന്നും , അപേക്ഷാസ്ഥലം ഗ്രാമീണ പശ്ചാത്തലത്തോടുകൂടി കാണപ്പെടുന്നതും 
വാണിജ്യ പ്രധാന്യം കുറഞ്ഞതും , നേരിട്ട് എത്തിച്ചേരുന്നതിന് വഴി സൗകര്യം ഇല്ലാത്തതുമാണെന്ന് 
സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടു ണ്ട് . മേൽ 
സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ , ബ്ലോക്ക് നമ്പർ 05 - ൽ 
റീസർവെ നമ്പർ 165 13 -ൽ ഉൾപ്പെട്ട സ്ഥല ത്തി ന് Garden Land without Road access എന്ന 
വിഭാഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 60 , 000 ആയി ന്യായ വില പുനർ നിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 റ്റി . ഡി . തീയതി 14 -11 -2014 പ്രകാരം 2010 -ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 , 2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 
10 % വർദ്ധനവും 30-4-2019 - ലെ ജി . ഒ . ( പി ) 70 ; 2019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 
31 -3 -2020 -ലെ ജി . ഒ . ( പി ) 47 { 2020 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധ നവും കൂടി 
പുനർനിർണ്ണയിച്ച് ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


FORM " C : 


NOTIFICATION 


No , C11-234596 / 2020 . 

9th September 2021 . 
Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 
No. 165/13 Block No. 05 , Kulanada Village , Kozhancherry Taluk of the Pathanamthitta District is 
hereby fixed finally as shown in the scheduled hereto . 


SCHEDULE 


5 


Pathanamthitta 


165 


13 


Kozhencherry 


Kulanada 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7824 


KERALA GAZETTE 


Part III 


( 3 ) 


നമ്പർ സി11-2762612021 . 


2021 സെപ്റ്റംബർ 9 . 


വിഷയം : ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - തിരുവല്ല താലൂക്കിൽ പെരിങ്ങര വില്ലേജിൽ 

ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവെ നമ്പർ 264 18 , 264 { 8-1 എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ 
ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) തിരു വല്ല താലൂക്കിൽ കാവുംഭാഗം വില്ലേജിൽ അ ഴി യിട ത്തു ചിറ മുറി യിൽ , 

രമ്യാ നിവാസിൽ ശ്രീ . കൃഷ്ണൻകുട്ടി സമർപ്പിച്ച അപേക്ഷ . 

( 2 ) തിരുവല്ല സബ്കളക്ടറുടെ എ 2451212020 നമ്പർ റിപ്പോർട്ട് . 
പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ പെരിങ്ങര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 -ൽ 
റീസർ വ്വ നമ്പർ 264 18 , 264 | 8 -1 എ ന്നി വ യിൽപ്പെട്ട ഭൂമി യുടെ ന്യായ വില നിശ്ചയിച്ചത് 
വെ 

/ 
പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം തിരുവല്ല താലൂക്കിൽ കാവുംഭാഗം 
വില്ലേജിൽ അഴിയിടത്തുചിറ മുറിയിൽ , രമ്യാ നിവാസിൽ ശ്രീ . കൃഷ്ണൻകുട്ടി സമർപ്പിച്ച അപേക്ഷയിൽ 
തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . തിരുവല്ല 
താലൂക്കിൽ പെരിങ്ങര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവ്വേ നമ്പർ 264 18 - ൽപ്പെട്ട 35.50 ആർ , 
264 / 8-1 - ൽപ്പെട്ട 7.99 ആർ ഉൾപ്പടെ 43.49 ആർ നിലം 10092 നമ്പർ തണ്ടപ്പേർ പ്രകാരം അപേക്ഷകനായ 
ശ്രീ . കൃഷ്ണൻകുട്ടിയുടെ കൈവശത്തിലും കരംതീരു വ യിലുമുള്ളതാണ് . അപേക്ഷാസ്ഥലത്തിന് 
ആർ ഒന്നിന് ? 25,000 ( ഇരുപത്തയ്യായിരം രൂപ ) 2010 - ലെ ന്യായവില രജിസ്റ്റർ പ്രകാരം നിശ്ചയിച്ചു 
വന്നിട്ടുള്ളതാണ് . 


അപേക്ഷാസ്ഥലം കരു വേലിപം -സ്വാമിപ്പാലം റോഡിൽ മണലേൽ പാലം കഴിഞ്ഞ് ഉദ്ദേശം 
100 മീറ്റർ പടിഞ്ഞാറ് തെക്കുമാറി പാണാ കേരീ പാട ശേഖരത്തിൽപ്പെട്ടു കിടക്കുന്നതാകുന്നു . ടി 
സ്ഥലത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന റീസർവ്വേ നമ്പർ 26511 , 263 { 1 , 264 11 , 267,11 എന്നിവ 
യിൽപ്പെട്ട സ്ഥലങ്ങൾക്ക് അപേക്ഷാസ്ഥലവുമായി സമാനതകൾ ഇല്ലാത്തതിനാൽ മറ്റൊരു സമീപസ്ഥല 
മായ റീസർവ്വേ നമ്പർ 267 6 - ൽപ്പെട്ട സ്ഥലത്തിന്റെ ന്യായവിലയായ ? 3,000 ( മൂവായിരം ) 25 % വർദ്ധനവ് 
വരുത്തി ആർ ഒന്നിന് ? 3,750 നിശ്ചയിക്കാവുന്നതായി സൂചന ( 2 ) പ്രകാരം തിരുവല്ല സബ്കളക്ടർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ തിരു വല്ല താലൂക്കിൽ , പെരിങ്ങര വില്ലേജിൽ , ബ്ലോക്ക് നമ്പർ 06 - ൽ 
റീസർവെ നമ്പർ 264 { 8 - ൽ പ്പെട്ട 35.50 ആർ നിലത്തിനും 264 { 8-1 ൽപ്പെട്ട 7.99 ആർ നിലത്തിനും 
Wetland എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 3,750 ആയി ന്യായവില പുനർനിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 12 0141 റ്റി . ഡി . തീയതി 14 -11 -2014 പ്രകാരം 2010 - ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43,2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 
10 % വർദ്ധനവും 30-4-2019 - ലെ ജി . ഒ . ( പി ) 70/2019 /റ്റി.ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 
31 -3-2020 -ലെ ജി . ഒ . ( പി ) 47 { 2020 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധ നവും കൂടി 
പുനർനിർണ്ണയിച്ച് ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7825 


FORM " C 


NOTIFICATION 


2 


No. C11-276261 / 2021 . 

1 3th September 2021 . 
Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 
No. 264/8 , 264 / 8-1 Block No. 06 , Peringara Village , Thiruvalla Taluk of the Pathanamthitta District 
is hereby fixed finally as shown in the scheduled hereto . 


SCHEDULE 


6 


264 


8 


Pathanamthitta 


Thiruvalla 


Peringara 


Pathanamthitta 


6 


264 


8-1 


Thiruvalla 


Peringara 


Panchayat 


Wetland 


? 25,000 


? 3,750 


( 
4 
) 


നമ്പർ സി11-2895842021 . 

2021 സെപ്റ്റംബർ 9 . 
വിഷയം : -ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ , കുളനട വില്ലേജിൽ 

ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവെ നമ്പർ 136 16 , 136 17 , 136 18-1 , 136 / 9-1 എന്നിവയിൽപ്പെട്ട 

ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 
സൂചന ;-( 1 ) കോഴ ഞ്ചേരി 

താലൂ ക്കിൽ , 

കു ള നട വില്ലേ ജിൽ , തുണ്ട ത്തിൽ വീട്ടിൽ , 
ശ്രീമതി രാധാമണി സമർപ്പിച്ച അപേക്ഷ . 

( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 2825 / 2021 / സി 3 നമ്പർ റിപ്പോർട്ട് . 
പത്തനംതിട്ട ജില്ലയിൽ , കോഴഞ്ചേരി താലൂക്കിൽ , കുളനട വില്ലേജിൽ , ബ്ലോക്ക് നമ്പർ 06 - ൽ 
റീസർവെ നമ്പർ 136/6 , 136 17 , 136 / 8-1 , 136 / 9-1 എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് 
പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം കോഴഞ്ചേരി താലൂക്കിൽ , കുളനട 
വില്ലേജിൽ , തുണ്ടത്തിൽ വീട്ടിൽ , ശീമതി രാധാമണി സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . കോഴഞ്ചേരി താലൂക്കിൽ , കുളനട 
വില്ലേജിൽ , ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവ്വേ നമ്പർ 136 16 , 136 17 , 136 18-1 , 136 / 9-1 എന്നിവയിൽപ്പെട്ട 
യഥാക്രമം 2.45 ആർ , 2.85 ആർ , 01.01 ആർ , 01.20 ആർ പുരയിടങ്ങൾ കുളനട വില്ലേജിൽ തുണ്ടത്തിൽ 
വീട്ടിൽ ഗോപിനാഥക്കുറുപ്പ് ടിയാൻ ഭാര്യ രാധാമണി എന്നിവരുടെ പേരിൽ കൊണ്ടു കിടക്കുന്നതും 
നിലവിൽ രാധാമണിയുടെ കൈവശത്തിലും അനുഭവത്തിലും ഇരിക്കുന്നതുമാണ് . ടി സ്ഥലത്തിന് ആർ 
ഒന്നിന് ? 7,50,000 ( ഏഴര ലക്ഷം രൂപ ) 2010 - ലെ ന്യായ വില രജി സ്റ്റർ പ്രകാരം നിശ്ചയിച്ചു 
വന്നിട്ടുള്ളതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7826 


KERALA GAZETTE 


Part III 


അപേക്ഷാസ്ഥലം കുളനട വില്ലേജിൽ കുളനട - ആറൻമുള റോഡിൽ പൈവഴി ജംഗ്ഷനിൽ നിന്നും 
പടിഞ്ഞാറോട്ട് ഉള്ളന്നൂർ ക്ഷേത്രത്തിലേക്കു പോകുന്ന റോഡിൽ ഉള്ളന്നൂർ ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നും 
100 മീറ്റർ മുൻപ് റോഡിനു തെക്ക് ഒരു പുരയിടമായി സ്ഥിതി ചെയ്യു ന്നു . അപേക്ഷാസ്ഥലത്തിന്റെ 
ഉപയോഗക്രമവും പ്രധാന്യവും കണക്കിലെടുത്താൽ നിലവിൽ നിശ്ചയിച്ചു വന്നിട്ടുള്ള ന്യായവില കൂടുത 
ലാണെന്നും ടി വസ്തുവിന് കമ്പോളവിലയായി ? 1,60,000 കമ്പോളവിലയുള്ളതായും സൂചന ( 2 ) 
പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ 
ചേർത്തിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , കുളനട വില്ലേജിൽ , ബ്ലോക്ക് നമ്പർ 06 - ൽ 
റീസർവ്വ നമ്പർ 136/6 , 136/7 , 136 / 8-1 , 136 / 9-1 എന്നിവയിൽപ്പെട്ട സ്ഥലത്തിന് Residential plot with 
Road access എന്ന വിഭാഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 80 , 000 ആയി ന്യായ വില 
പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 | 2014 | റ്റി . ഡി . തീയതി 14 -11 -2014 പ്രകാരം 2010 - ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43,2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 
10 % വർദ്ധനവും 30-4-2019 - ലെ ജി . ഒ . ( പി ) 7012019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 
31 -3-2020 -ലെ ജി . ഒ . ( പി ) 47 { 2020 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധ നവും കൂടി 
പുനർനിർണ്ണയിച്ച് ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


FORM " C ' 


NOTIFICATION 


No. C11-289584 / 2021 . 


9th September 2021 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 
No. 136/6 , 136/7 , 136 / 8-1 , 136 / 9-1 Block No. 06 , Kulanada Village , Kozhencherry Taluk of the 
Pathanamthitta District is hereby fixed finally as shown in the scheduled hereto . 


SCHEDULE 


Sub Division 
No. 


Panchayat 
Municipality 


( 1 ) 


( 2 ) 


( 3 ) 


( 
4 
) 


( 


( 5 ) 


( 
6 
) 


) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


( 12 ) 


Pathanamthitta 


Kozhencherry 


6 


136 


6 


Kulanada 


ന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7827 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


( 12 ) 


Pathanamthitta 


Kozhencherry 


9 


136 


7 


Kulanada 


Residential Plot with road access 


Panchayat 


* 7,50,000 


80,000 


Pathanamthitta 


Kozhencherry 


9 


136 


8-1 


Kulanada 


흥 


Pathanamthitta 


Kozhencherry 


9 


136 


9-1 


Kulanada 


Panchayat 


Collectorate , 


( Sd . ) 
District Collector 


Pathanamthitta . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7828 


KERALA GAZETTE 


Part III 


IDUKKI DISTRICT 


ലേല പരസ്യം 


നമ്പർ കെ 1-17596 15 . 

2021 സെപ്റ്റംബർ 6 . 
ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ , തൊടുപുഴ വില്ലേജിൽ 321 , 12 , 321 / 13 എ . 321 / 13 ബി എന്നീ 
സർവ്വ നമ്പരുകളിൽ ഉൾപ്പെട്ടതും MVIP യുടെ ഉടമസ്ഥതയിലുള്ളതും മിനി സിവിൽ സ്റ്റേഷൻ അനക്സ് 
നിർമ്മാണത്തിന് വിട്ടു നൽകിയിട്ടുള്ളതുമായ 0.5456 ഹെക്ടർ വസ്തുവിൽ നിൽക്കുന്ന താഴെ പട്ടികയിൽ 
ചേർത്തിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഉള്ള തടികൾ ജില്ലാ കളക്ടറുടെ സ്ഥിരീകരിണത്തിന് വിധേയമായി 
29-10-2021 തീയതിയിൽ പകൽ 11.00 മണിക്ക് തൊടുപുഴ വില്ലേജ് ഓഫീസിൽ വച്ച് നിയമാനുസൃത ലേല 
നടപടികൾക്ക് വിധേയമായി പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർക്ക് തൊടുപുഴ വില്ലേജ് ഓഫീസറുടെ അനുമതിയോടുകൂടി തടികൾ പരിശോധിച്ച് 
ബോധ്യപ്പെടാവുന്നതും ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യസമയത്തിനു മുമ്പ് 
ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതാണ് . 


ലേല നിബന്ധനകൾ 


3 


1. ലേലം പിടിക്കുന്ന ആൾ ലേല വ്യവസ്ഥ പ്രകാരം മൊത്തം ലേലത്തുകയുടെ 1 ഭാഗവും , മൊത്തം 
തുകയുടെ 5 % വനവികസന നികുതിയും ഉൾപ്പെടുന്ന തുകയുടെ 18 % GST + 1 % Cess ഇനത്തിലും 5 % 
വനവികസന നികുതിയും അപ്പോൾതന്നെ അടക്കേണ്ടതും ബാക്കി തുക ലേലം സ്ഥിരപ്പെടുത്തുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം അടച്ച് രസീത് വാങ്ങേണ്ടതും തുക മുഴുവൻ അടച്ച് ലേലം 
സ്ഥിരപ്പെടുത്തിയതിന് ശേഷം തടി സ്വന്തം ചിലവിൽ സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതുമാണ് . 
2. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിന് മുൻപായി നിരതദ്രവ്യം കെട്ടി വെക്കേണ്ടതാണ് . 
3. ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിയ്ക്കുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു 
നൽകേണ്ടതാണ് . 


4. പ്രത്യേക കാരണമൊന്നും കാണിക്കാതെ ലേലം മാറ്റി വെയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ 

ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് . 
5. ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ലേലം അടുത്ത ദിവസം നടത്തുന്നതാണ് . 
6. ലേലം വിൽപ്പന ബഹു . ജില്ലാ കളക്ടറുടെ അംഗീകാരത്തിനും തീരുമാനത്തിനും വിധേയമായിരിക്കും . 
7 , സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ താഴെയാണ് ലേല തുകയെങ്കിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതല്ല . 
8. സർക്കാർ ലേലം സംബന്ധിച്ച് നിലവിലുള്ള ലേല വ്യവസ്ഥകൾ ഈ ലേലം സംബന്ധിച്ചും 
ബാധകമാണ് . 


ഇനം 


വ്യാപ്തം M3 


നിരക്ക് 


വില 


കമ 
നമ്പർ 


വണ്ണം 
മീറ്റർ 
( 3 ) 


( 1 ) 


( 2 ) 


( 4 ) 


( 5 ) 


( 6 ) 


1 


92 


0.607 


മാവ് 
ലഭിക്കാവുന്ന വിറക് 


0. 303 MT 


1770 


536 


2 


2 


1.20 


1673 


923 


മാവ് 
വിറക് 


0.552 
0.221 MT 


1770 


391 


3 


3.70 


2910 


14634 


അരയാൽ 
വിറക് 


5.029 
5.461 MT 


1770 


9666 


4 


1.23 


0.562 


1673 


940 


മാവ് 
വിറക് 


0,221 MT 


1770 


391 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7829 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


5 


1.00 


1673 


539 


മാവ് 
വിറക് 


0.322 
0.194 MT 


1770 


343 


പ്ലാവ് 


.087 


11480 


2503 


0.218 
0.194 MT 


വിറക് 


1770 


343 


7 


1.01 


0.322 


2760 


889 


നെല്ലി 
വിറക് 


0.194 MT 


1770 


343 


1.92 


1.361 


13093 


17820 


മരുത് 
വിറക് 


1.068 MT 


1770 


1890 


9 


പ്ലാവ് 


1.03 


0.322 


11480 


3697 


വിറക് 


0.194 MT 


1770 


343 


10 


1.40 


0.800 


4295 


3436 


മാവ് 
വിറക് 


0.309 MT 


1770 


547 


11 


1.23 


0.502 


1770 


889 


അരണ് ലഭിക്കാവുന്ന 

വിറക് 


12 


0.90 


0.218 


663 


145 


ഇടന 
വിറക് 


0.194 MT 


1770 


343 


13 


1.60 


1.065 


4295 


4574 


മാവ് 
വിറക് 


0.451 MT 


1770 


798 


14 


പ്ലാവ് 


0.90 


11480 


2503 


0.218 
0.194 MT 


വിറക് 


1770 


343 


15 


0.56 


0.194 MT 


1770 


343 


പ്ലാവ് ലഭിക്കാവുന്ന 

വിറക് 


16 


വാക 


1.10 


1943 


843 


0.434 
0,200 MT 


വിറക് 


1770 


354 


17 


0.93 


0.303 MT 


1770 


536 


മഴമരം ലഭിക്കാവുന്ന 

വിറക് 


18 


0.98 


0.322 


1943 


626 


വാക 
വിറക് 


0.194 MT 


1770 


343 


19 


0.92 


0.218 


1943 


424 


വാക 
വിറക് 


0.194 MT 


1770 


343 


20 


1.82 


0.824 


26830 


22108 


ആഞ്ഞിലി 
വിറക് 


0.812 MT 


1770 


1439 


21 


1.88 


0.974 


26830 


26132 


ആഞ്ഞിലി 
വിറക് 


0.888 MT 


1770 


1576 


22 


1.70 


0.531 MT 


680 


361 


അക്കേഷ്യ ലഭിക്കാവുന്ന 

വിറക് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7830 


KERALA GAZETTE 


Part III 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


23 


3.08 


5.221 MT 


1770 


9241 


മഴമരം ലഭിക്കാവുന്ന 

വിറക് 


24 


3.50 


6.981 MT 


1770 


12356 


മഴമരം ലഭിക്കാവുന്ന 

വിറക് 


25 


1.48 


0.932 


3953 


3684 


ചോലമരം 
വിറക് 


0.373 MT 


1770 


660 


26 


1.43 


0.709 MT 


1770 


1255 


അരണമരം ലഭിക്കാവുന്ന 

വിറക് 


27 


0.72 


0.186 MT 


1770 


329 


ആഞ്ഞിലി ലഭിക്കാവുന്ന 

വിറക് 


28 


0.90 


0.303 MT 


1770 


മാവ് ലഭിക്കാവുന്ന 

വിറക് 


536 


29 


0.70 


0 , 194 MT 


1770 


343 


മാവ് ലഭിക്കാവുന്ന 

വിറക് 


30 


0.57 


0.194 MT 


1770 


343 


പ്ലാവ് ലഭിക്കാവുന്ന 

വിറക് 


ആകെ 


1,53,944 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ ( എൽ . ആർ ) . 


തൊടുപുഴ , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7831 


IDUKKI DISTRICT 


ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ഷാജി , എം . കെ . ) 


നമ്പർ ആർ.ഡി. ഒ.ഐ.ഡി.കെ 47 / 2021 - ബി 1 . 

2021 സെപ്റ്റംബർ 13 . 
വിഷയം : -കേരള മുദ്ര പത നി യമം -2005 , വകുപ്പ് 28- എ - ന്യായ വില അപാകത പരി ഹ രിച്ച് 

ഉത്തരവാകുന്നത് - സംബന്ധിച്ച് . 
പരമാർശം :-( 1 ) ശ്രീമതി ആനിയമ്മ വർഗ്ഗീസ് , പനച്ചകുന്നേൽ വീട് , അന്തിനാട് പി . ഒ . എന്നയാളുടെ അപേക്ഷ . 
( 2 ) തൊടുപുഴ തഹശീൽദാർ ( 

ഭൂരേഖ ) -യുടെ 23-12-2020 - ലെ ജി2-10172 / 2020 നമ്പർ റിപ്പോർട്ട് . 
( 3 ) ജില്ലാ കളക്ടർ ഇടുക്കിയുടെ 25-2-2021 തീയതിയിലെ ബി1-3415 2020 നമ്പർ കത്ത് . 
ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ , മുട്ടം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ - 17 - ൽ സർവ്വേ 
നമ്പർ 271/4 -1 , 271- 4 , 2716 , 272 { 1-2 എന്നി വ യിൽപ്പെട്ട വസ്തു ക്ക ളുടെ ന്യായ വി ല യിൽ 
വന്നിട്ടുള്ള അപാകത പരിഹരിക്കുന്നതിനായി കേരള സ്റ്റാമ്പ് ആക്ട് വകുപ്പ് 28 എ അനുശാസിക്കുന്ന 
വിധത്തിൽ പരമാർശം ( 1 ) പ്രകാരം ശ്രീമതി ആനിയമ്മ വർഗ്ഗീസ് , പനച്ചികുന്നേൽ അപ്പീൽ അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . 

ടി അപേക്ഷ പരി ശോ ധിച്ച തിൽ ടി സ്ഥലം മുട്ടം വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 17 -ൽ 
സർവ്വേ നമ്പർ 271/4 , 274-1 , 271/6 , 272 / 1-2 എന്നിവയിൽ ഉൾപ്പെട്ടു വരുന്നതും ടി വില്ലേജിലെ 17/4100 നമ്പർ 
തണ്ട് പേർ പ്രകാരം ശീമ തി ആ നി യമ്മ വർഗ്ഗീസ് , 

( ശീമ തി ആനി യമ്മ വർഗ്ഗീസ് , പന ച്ച കു ന്നേൽ അന്തീ നാട് പേരിൽ 
കൊണ്ടുകിടക്കുന്നതും , ടി സ്ഥലം മുട്ടം വില്ലേജിൽ എള്ളുപുറം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുമാണെന്ന് 
തഹശീൽദാർ റിപ്പോർട്ടു ചെയ്യതിട്ടുള്ളതാകുന്നു . 

മുട്ടം വില്ലേജിലെ എള്ളുംപുറം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടി വസ്തുക്കൾക്ക് , ടി വില്ലേജിലെ തന്നെ 
കാക്കൊമ്പു 6 ലും ഇരട്ടിപ്പായി മാത്തപ്പാറ 2 ലും ഒരേ ക്ലാസിഫിക്കേഷനിൽ ചുവടെ ചേർക്കും പ്രകാരം 
ന്യായവില വിജ്ഞാപനം ചെയ്തിട്ടുള്ളതായി കാണുന്നു . 
സർവ്വേ നമ്പർ ബ്ലോക്ക് നമ്പറും പേരും ന്യായവില 

ക്ലാസിഫിക്കേഷൻ 


271/4 


83,70 


Hill Tract Without Road Access 


മാത്തപ്പാറ -2 
കാക്കൊമ്പ് -6 


16,000 


271 / 4-1 


83,700 


Hill Tract Without Road Access 


മാത്തപ്പാറ -2 
കാക്കൊമ്പ് -6 


16,000 


271/6 


83,700 


Hill Tract Without Road Access 


മാത്തപ്പാറ -2 
കാക്കൊമ്പ് -6 


16,000 


271 / 1-2 


83,700 


Hill Tract Without Road Access 


മാത്തപ്പാറ -2 
കാക്കൊമ്പ് -6 


16,000 


മുട്ടം വില്ലേജിലെ എള്ളും പുറം കാക്കൊമ്പു ഭാഗങ്ങൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതും 
മലമ്പ്രദേശവുമാണ് . ഇപ്രകാരം മുട്ടം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ കാക്കൊമ്പ് ഭാഗത്ത് സ്ഥിതി 
ചെയ്യുന്ന അപേക്ഷാ വസ്തുക്കൾക്ക് മാത്തപ്പാറ 2 ഭാഗത്തും ? 83,700 തെറ്റായി ന്യായവില രേഖപ്പെടുത്തി 
യിട്ടുള്ളത് ന്യായവില രജിസ്റ്ററിൽ നിന്നും ഫെയർവാല്യൂ സൈറ്റിൽ നിന്നും നീക്കം ചെയ്ത് കാക്കൊമ്പു -6 ൽ 
" Hill Tract Without Road Access ” ക്ലാസിഫിക്കേഷനിൽ ? 16,000 നിലനിർത്താമെന്നും പരാമർശം ( 2 ) 
പകാരം തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാകുന്നു . ടി വിഷയം സംബന്ധിച്ച് ഈ കാര്യാലയം 
മുഖേന നടപടി സ്വീകരിക്കാൻ പരാമർശം ( 3 ) പ്രകാരം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ള 
തുമാകുന്നു . ആയതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും പ്രകാരം ഉത്തരവാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7832 


KERALA GAZETTE 


Part III 


ഉത്തരവ് 


ഇടുക്കി ജില്ലയിൽ , തൊടുപുഴ താലൂക്കിൽ , മുട്ടം വില്ലേജിൽ , ബ്ലോക്ക് നമ്പർ -17 ൽ സർവ്വേ 
നമ്പർ 27114 , 271 / 4-1 , 271/6 , 27231-2 ൽ പ്പെട്ട അപേക്ഷാ വസ്തുക്കളെ “ Hill Tract Without Road Access ' 
എന്ന ക്ലാസിഫിക്കേഷനിൽ ഒരു ആറിന് 716,000 ( പതിനാറായിരം ) ന്യായവില നിലനിർത്തി ഉത്തരവാകുന്നു . 
അതോടൊപ്പം മുട്ടം വില്ലേജിലെ മാത്തപ്പാറ 2 - ൽ സർവ്വേ നമ്പർ 271/4 , 27114-1 , 271/6 , 271 / 1-2 - ൽപ്പെട്ട 
വസ്തുക്കളെ “ Hill Tract Without Road Access ” വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തെറ്റായി ന്യായവില 
നിശ്ചയിച്ചിട്ടുള്ളത് നീക്കം ചെയ്യുവാനും ഇതിനാൽ ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 { 2014 - റ്റി.ഡി തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 
50 ശതമാനവും , സർക്കാർ ഉത്തരവ് 43 | 2018 -റ്റി.ഡി തീയതി 31-3-2018 പ്രകാരം 10 ശതമാനവും , 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 7032019 റ്റി.ഡി തീയതി 30-4-2019 പ്രകാരം 10 ശതമാനവും , സർക്കാർ 
ഉത്ത രവ് നമ്പർ ( പി ) 43 { 2018 - റ്റി.ഡി തീയതി 31-03-2018 പ്രകാരം 10 ശത മാ ന വും , സർക്കാർ 
ഉത്തരവ് ( പി ) നമ്പർ 47 / 2020 - ടാക്സൈസ് തീയതി 31-3-2020 പ്രകാരവും കൂടി ആകെ 200 ശതമാനം 
വർദ്ധനവ് ഇതിനു പുറമെ കണക്കാക്കുന്നതാണ് . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
ഇടുക്കി . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7833 


MALAPPURAM DISTRICT 


FORM ' A ' 


[ See Rule 4 ] 
NOTIFICATION 


No. B1-309 / 2019 / RDOPTM . 

10th September 2021 . 
Whereas , it is expedient to publish the Fair Value of the Land as required under Section 28A 
of the Kerala Stamp Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of 
Land ) Rules , 1995 . 

Now , therefore , it is hereby made known to the public that the Fair value fixed for the land 
mentioned against each serial numbers , in respect of the land situated in the Survey / Re - survey 
Numbers of the Village and Taluk mentioned against each shall be as shown against it in Column 
( 11 ) thereof . 


SCHEDULE 


District - Malappuram . 
Village - Elamkur . 


Taluk — Ernad . 
Desam — Elamkur . 


SI . Sy . 
No. No. 


Sub 
Division 

No. 


Re - Sy 
Re - Sy . Re - Sy . Sub Municipality 
Block No. Division Panchayath / 

No. Corporation 


Name 

Name & 
of Local Number 
Body 

of Ward 


Classification Fair value 
by use 

₹ 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


65 


124 


1 


Panchayath 


62,500 


: 


7 
3 
3 


Trikkal 
angode 


Residential 
plot with 

Road 


access 


( Sd . ) 


Office of the Sub Collector , 
Perinthalmanna . 


Sub Collector . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7834 


KERALA GAZETTE 


Part III 


KOZHIKODE DISTRICT 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 13 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 


നമ്പർ സി2-1408 2019 . 

2021 സെപ്റ്റംബർ 10 . 
1. താഴെ പറയുന്ന പ്രദേശത്തെ റീസർവ്വേ പൂർത്തിയായിരിക്കുന്നതായി 1961 - ലെ കേരള സർവ്വേയും 
അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ ( 1961 - ലെ 37 -ാം ആക്ട് ) 13 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . 

2. പ്രസ്തുത ആക്ടിലെ 13 എ വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ജില്ലാ കളക്റുടെ ഉത്തരവ് 
പ്രകാരമോ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം സിവിൽ കോടതിയുടെ ഡിക്രി മൂലമോ ഇതിനാൽ 
പരസ്യം ചെയ്യുന്ന റീസർവ്വേ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ റീസർവ്വേ റിക്കാർഡുകൾ പ്രകാരം 
നിർണ്ണയിക്കുകയും അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും , 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തർക്കമറ്റ തെളിവായിരിക്കുന്നതുമാണ് . 


പദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല കോഴിക്കോട് 


താലൂക്ക് വടകര 


വില്ലേജ് 


റീസർവ്വേ 


സർവ്വേ നമ്പരുകൾ 


എടച്ചേരി 


72 - കച്ചേരി 


1 മുതൽ 144 വരെ 


എടച്ചേരി 


73 - കായപ്പനച്ചി 


1 മുതൽ 18 വരെ 


എടച്ചേരി 


74 - ഇരുങ്ങണ്ണൂർ 


1 മുതൽ 226 വരെ 


അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് ഡയറക്ടർ സർവ്വേ റേഞ്ച് 

കോഴിക്കോട് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7835 


KANNUR DISTRICT 


FORM - 4 


( See Rule 23 & 28 ) 


NOTIFICATION 


UNDER SECTION 9 ( 2 ) OF KERALA SURVEY AND BOUNDARIES ACT , 1961 


Ref . B5-4193 / 2018 . 


10th September 2021 . 


an 


name 


The subjoined statement is extract from the settlement survey Field 
Register giving particulars of the landsregistered and surveyed in 

of 
concerned . Appeal if any against the survey should be presented with in three 
month from the date of publication of this notice to the officer in charge of the 
survey whose headquarters are at Payyanur . 


Field maps may be obtained an application and payment of the fees prescribed 
from time to time . 


SCHEDULE 


District - Kannur . 


Taluk - Payyanur . 


Village — Payyanur . 


Initial Survey 

Re - survey 
Revision Survey 


As per Revenue Accounts 


As now surveyed 


Hector 


Acre Cent 


Survey Field 

No. 


Sub Division 

No. 


Survey Field 

No. 


Sub Division 

No. 


1 


2 


3 


4 


5 


6 


72 


2B 


72 


2B 


0.2279 


56.300 


72 


2B 


72 


27 


0.0396 


9.780 


72 


2B 


72 


28 


0.0060 


1.480 


72 


2B 


72 


29 


0.0067 


1.655 


74 


4B 


74 


4B 


0.0152 


3.755 


74 


4B 


74 


30 


0.0406 


10.00 


Taluk Office , 
Payyannur . 


( Sd . ) 
Tahsildar 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7836 


KERALA GAZETTE 


Part III 


FORM - 4 


( See Rule 23 & 38 ) 


NOTIFICATION 


UNDER SECTION 9 ( 2 ) OF KERALA SURVEY AND BOUNDARIES ACT , 1961 


Ref . J2-17063 / 2016 . 


13th September 2021 . 


The subjoined statement is an extract from the 387 survey Field Register giving 
particulars of the lands registered and surveyed in your name ; appeal if any against the 
Survey should be presented within three months from the date of service of this 
notice to the officer in charge of the survey whose headquarters are at Kannur . 

Field maps may be obtained on , application and payment of the fees prescribed 
from time to time . 


SCHEDULE 


District - Kannur . 
Taluk - Kannur . 


Village — Kalliasseri . 
Desom — Kalliassery . 


Initial Survey 

Re - survey 
Revision Survey 


As per Revenue Accounts 


As now surveyed 


Survey Field Sub Division Survey Field Sub Division 
No No No 

No 


Area 
Hectres 


Area 
Hectres 


Remarks 


1 


2 


3 


4 


5 


6 


7 


1 


0.0446 


0.0331 


6 


0.0115 


387 


387 


2 


4.2787 


2.6099 


7 


0.3564 


8 


0.0405 


9 


0.4612 


10 


0.8107 


Taluk Office , 


( Sd . ) 
Tahsildar 


Kannur . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


7837 


FORM No. 16 


NOTIFICATION 


UNDER SECTION 6 OF THE KERALA SURVEY AND 

BOUNDARIES Act , 1961 


No. J1-8029 / 2020 . 

13th September 2021 . 
Wereas the Government have directed the Survey of lands comprised in Survey numbers noted 
below Vilamana Village in Iritty Taluk , it is hereby notified under sub - section ( 1 ) of Section 6 of 
the Kerala Survey and Boundaries Act , 1961 , that the survey operation will be started in the Village 
soon and the Survey numbers of the above said Village noted below will be demarcated and 
surveyed ; and that every person claiming to be interested in the registered land situated within or 
adjoining the above mentioned land is hereby invited to attend immediately either in person or by 
agent on the Surveyor employed in the locality and also from time to time when called up on for he 
purpose of pointing out the boundaries and supplying information in connection therewith . 

Under sub - section ( 2 ) of section 6 of the said Act , this notification shall be held to be a valid 
notice to every person having any interest in the above said lands . 

Under sub - section ( 3 ) of the section 6 of the above said Act , all the registered holders are 
hereby required : 
( a ) to clear within 15 days by cutting down or removing any trees , jungle , fences , standing 

crops or other material obstructions the boundaries or other lines the clearance of which 
may be necessary for the purposes of survey ; and 


( b ) to provide labour at such time and for such periods as may from time to time be required by 

furnishing flag holders and Chainman , and 


( c ) to provide suitable survey marks and other wise to give such assistance in the survey as may 

be demand under the said Act of the Rules made there under . 
If any person fails to comply with these requisitions under clauses ( a ) to ( c ) mentioned 
above , the work will be got done by employing hired labour and the cost there of will be recovered 
from the defaulters as provided in the Act and Rules made there under . 


DETAILS OF LANDS 


District - Kannur . 
Amsom— Vilamana . 


Taluk — Iritty . 
Desom — Vilamana . 


Field No. 


Re - Survey No. — 240 . 


Sub division No. 2 


Taluk Office , 
Iritty . 


( Sd . ) 
Tahsildar . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7838 


KERALA GAZETTE 


Part III 


KASARAGOD DISTRICT 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 13 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 
നമ്പർ ഡി2-235 2020 . 

2021 സെപ്റ്റംബർ 8 . 
1. താഴെ പറയുന്ന പ്രദേശങ്ങളിലെ റീസർവ്വേ പൂർത്തിയായിരിക്കുന്നതായി 196 - ലെ കേരള സർവ്വേയും 
അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ ( 1961 - ലെ 37 -ാം ആക്ട് ) 13 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . 

2. പ്രസ്തുത ആക്ടിലെ 13 എ വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് 
പ്രകാരമോ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം സിവിൽ കോടതിയുടെ ഡികിമൂലമോ ഇതിനാൽ 
പരസ്യം ചെയ്യുന്ന റീസർവ്വേ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ റീസർവ്വേ റിക്കാർഡുകൾ പ്രകാരം 
നിർണ്ണയിക്കുകയും അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ തെളിവായിരിക്കുന്നതുമാണ് . 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


കാസറഗോഡ് 


ഹോസ്ദുർഗ്ഗ് 


ജില്ല 
താലൂക്ക് 
വില്ലേജ് 
ബ്ലോക്ക് നമ്പർ 


ബല്ല 


18 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് ഡയറക്ടർ , 
സർവ്വേയും ഭൂരേഖയും വകുപ്പ് , 

റീസർവ്വേ , കാസർഗോഡ് , 


അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം , 
കാസർഗോഡ് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.26 12:51:39 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


